Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
F KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


| 15th October 2013 
2013 ഒക്ടോബർ 15 


THIRUVANANTHAPURAM , TUESDAY 


- No. 


1 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ആശ്വിനം 23 


PART III 


Stores Purchase 


Irrigation Department 

ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - 1159 / 2013 . 

2013 സെപ്റ്റംബർ 24. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക ട്ടീവ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പുഴയ്ക്ക് 
16 എം . എം . സ്റ്റീൽ വയർ റോപ്പ് (ഗാൽവനൈസ്ഡ് ) - 2 റോൾ 
സപ്ലേ ചെയ്യു ന്ന തിന് മത്സര സ്വഭാ വമുള്ള മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ രജിസ്റ്റേർഡ് 
തപാലായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 


ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന- എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പു ഴയുടെ 
കാര്യാലയത്തിൽ നിന്ന് 11- 10 - 2013 മുതൽ 19 - 10 - 2013 വരെ 
പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 
മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
24 - 10 - 2013 , 3. 30 മണി വരെ. 

ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 24 -10 - 2013 , 
4 മണി. 


ദർഘാസ് നമ്പർ - 2/ ഇഇ / 2013 - 14. 
ഉദ്ദേശ അടങ്കൽ തുക - 1,49, 237. 
നിരതദ്രവ്യം കോട്ടു ചെയ്യുന്ന തുകയുടെ ഒരു ശതമാനം. 

ദർ ഘാസ് പ്രമാണങ്ങളുടെ വില : അസ്സൽ 2400 + 
എസ്സ്. റ്റി. 

കാലാവധി - ഒരാഴ്ച . 


മറ്റ് വ്യവസ്ഥകൾ 


1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമാന പ്രവർത്തികളിൽ പരിചയം കാണിക്കുന്ന സാക്ഷ്യപത്രം 
ഹാജരാക്കേണ്ടതാണ്. 

2. ദർഘാസ് സംബ ന്ധിച്ച് ജലവിഭവ വകു പ്പിൽ 
നില വിലുള്ളഎല്ലാ വ്യവസ്ഥകളും ഈ ദർഘാ സിനും 
ബാധകമാണ്. 

- 3. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

4. പ മാ ണ ങ്ങ ൾ തപാ ലാ യി ആ വ ശ്യ മു ള്ള വർ 
പമാ ണ ത്തിന്റെ വില യോടൊപ്പം 50 രൂപ കൂടി തപാൽ 
ചെലവിനായി അയയ്ക്കേണ്ടതാണ്. 

5. ഏതെങ്കിലും കാരണത്താൽ ടി ദിവസം അവധിയാവു 
ക യാ ണെ ങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം ദർഘാ സ് 
തുറക്കുന്നതായിരിക്കും. 

- 6. കവറി നു പു റത്ത് ദർഘാസ് നമ്പർ വ്യക്ത മായി 
രേഖപ്പെടുത്തണം. 


മെക്കാനിക്കൽ ഡിവിഷൻ, 
ആലപ്പുഴ. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


